Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No. 02 ). MMO 
KL /TV (N )/634 / 2012 - 14 


* 


GOVERN 


09 


qoo . 


99m3 
MENT OF 


KERALA 


* 
* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


20th November 2012 
2012 Molomo 20 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No . 124 


Veljo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


29th Karthika 1934 
1934 Dɔbolno 29 


PART III 


Stores Purchase 


Animal Husbandry Department 

RE - TENDER NOTICE 

[No. 11/2012- 13 ] 
No. G1- 18329 /2012 /Strs . 

Ist November 2012 . 
Sealed and competitive tenders are invited from the 
manufacturers/ suppliers for the supply of Ultra Sound 
Scanner — 2 Nos. for the the year 2012 - 13 in two cover 
system . 
First Cover (Cover A — Technical) will have 

the following enclosures 
1. Specification of the item without rate and list of 

institutions where it has been supplied and 

installed . 
2. Brochure of the item specified above. 
3 . Letter from original manufacturer (in case of 

agents ) regarding assurance about supply of 
spare parts, AMC conditions ( Period of visits in 
a year etc .), warranty conditions , years of 

warranty etc . 
4. Copy of ISO Certification , if any . 


Second Cover (Cover B - Financial) will have the 

following enclosures 
1. Rate of the item ( inclusive of taxes or any other 

charges ) of which the specification is detailed in 

‘ A ’ cover. 
2 . Original tender form duly signed by authorized 

signatory. 
3. Preliminary Agreement in Kerala Stamp Paper 

worth 50 . 
EMD (1 % of total cost of items quoted ) by 
means of Demand Draft in favour of the 
Director of Animal Husbandry, Kerala payable 
at Thiruvananthapuram . 
An affidavit in Stamp Paper worth . 50 
notarized by a Notary Public of either the place 
where the person making the affidavit is 
residing or of Thiruvananthapuram signed by 

the owner of the firm . 
9. Proforma for the above certificates to be 

attached separately. 


4 . 


2 . 


Details of instruments and equipments to be supplied 
can be had along with the tender form , Government of 
Kerala website :www .kerala .gov.in and the Department 
website : ahd. kerala. gov.in . Intending tenderers may send 
the exact amount towards the cost of tender form and 
can have the tender form from the office between 
10 .30 a. m . & 4 p . m . on remitting the amount in cash . 
Tenders can be obtained through post on sending cash 
as money order only including the amount for return of 

tender. Cheques , Postage Stamps, Postal Orders, 
Demand Drafts etc . will not be accepted as the cost of 
tender form nor the form be sent by Value Payable Post. 
Tender form can be obtained from the office of the 
Director of Animal Husbandry on payment of the cost in 
cash during office hours. Cover B of those tenderers who 
satify the above conditions in Cover A will only be 
opended . The cover B of rejected tenderers will be 
returned without opening on finalisation of purchase 
procedure. B cover will be opened as and when TAC 
finishes scrutinising ‘ A ’ cover. Late tenders will not be 
considered under any circumstances. Tenders should be 
superscribed as “ Tender No. 11/ 2012 - 13 for the supply of 
Ultra Sound Scanner - 2 Nos. for the year 2012 -13 . 

Price of tender form : 


Original - 4, 800 + VAT @ 4 %. 

- 4,800 + 192 = 4,992. 
Duplicate = 2,400 + VAT @ 4 %. 

S 2 ,400 + 96 = - 2 ,496. 


പെസിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണ 
ത്തിന്റെ ബാഷർ, എ . എം . സി . വ്യവസ്ഥകൾ, 
വാറണ്ടി വ്യവ സ്ഥ കൾ, വാറണ്ടി കാലാ വ ധി , 

പെയർ പാർട്ട്സ് വിതരണം എന്നിവ ഉറപ്പാക്കുന്ന 
യഥാർത്ഥ രേഖകൾ, നിർമ്മാ താക്ക ളുടെ 
കത്ത് ( ഏ ജന്റ്/സപ്ലെയർ ആണ് ദർഘാ സിൽ 
പങ്കെടുക്കുന്നതെങ്കിൽ). 
ഐ . എസ്. ഒ. സർട്ടിഫിക്കറ്റ് ( 

ഉണ്ടെങ്കിൽ). 
കവർ " ബി യിൽ ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ 
1. " എ കവറിൽ വിശദീകരിച്ചിട്ടുള്ള ഉപകരണത്തിന്റെ വില 

( എല്ലാ ചാർജ്ജുകളും ഉൾപ്പെടെ). 
സ്ഥാപനത്തിന്റെ ഉത്തരവാദപ്പെട്ട വ്യക്തിയുടെ ഒപ്പോടു 
കൂടിയ ഒറിജിനൽ ടെണ്ടർ. 
- 50- ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിൽ രേഖപ്പെടുത്തിയ 
മുൻകൂർ സമ്മതപത്രം. 
രേഖപ്പെടുത്തിയ ആകെ തുകയുടെ ഒരു ശതമാനം 
തുക നിര ത ദ വ്യ മായി മൃഗ സം രക്ഷണ വകുപ്പ് 
ഡയറക്ടർ, കേരളയുടെ പേരിൽ തിരുവനന്തപുരത്ത് 
മാറാവുന്ന ഡിമാന്റ് ഡാറ്റ്. 
- 50 - ന്റെ സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സാക്ഷ്യ 

പ്പെ ടുത്തിയ അ ഫി ഡ വിറ്റും സ്ഥാപ നത്തിന്റെ 
ഉത്തരവാദപ്പെട്ട വ്യക്തിയുടെ (മാനേജിംഗ് ഡയറക്ടർ/ 
ഡ യ റ ക് ടർ ) പേര്, വയ സ് , മേൽ വി ലാസം, 
ടെല ഫോൺ| ഫാക് സ് നമ്പ രു കൾ, ഇ - മെയിൽ 
അഡസ് എന്നിവയും ടി വ്യക്തിയുടെ ബിസിനസ് 
സംബന്ധമായ ഉത്തരവാദിത്വം കാണിക്കുന്ന രേഖകളും. 

ടെണ്ട റി നെ ക്കു റിച്ചുള്ള വിവ ര ങ്ങ ൾ കേരള 
ഗവൺമെന്റിന്റെ www.kerala . gov.in എന്ന വെബ്സൈറ്റിലും 
www. ahd. kerala . gov.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. 
ടെണ്ടർ തപാലിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ടെണ്ടറിന്റെ 
നിശ്ചിത തുക യും പോസ്റ്റൽ ചാർജ്ജും ഉൾപ്പെടെ 
മണിയോർഡർ ആയി അയച്ചുതരേണ്ടതാണ്. ചെക്ക്, പോസൽ 
ഓർഡർ, ഡി . ഡി . തുട ങ്ങി യ വയോ വി . പി . പി . യോ 
സ്വീകാര്യമല്ല . 

ടെണ്ടർ ഫോറം മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ 
ആഫീസിൽ നിന്ന് തുക അടച്ച് രാവിലെ 10 .30 മണി മുതൽ 
വൈകുന്നേരം 4 മണി വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
വാങ്ങാവുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം കിട്ടുന്ന 
ടെണ്ടറുകൾ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . കവറിന്റെ 
പുറത്ത് “ കേരള മൃഗസംരക്ഷണ വകുപ്പിനുവേണ്ടി, 2012 - 13 
- വർഷ ത്തേയ്ക്ക് രണ്ട് അൾട്രാ സൗണ്ട് സ്കാനർ 
വിതരണത്തിന് വേണ്ടിയുള്ള ടെണ്ടർ നമ്പർ 11 / 2012 - 13 എന്ന് 
രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസ് ഫോറത്തിന്റെ വില : 
- അസ്സൽ- 4,800 + വാറ്റ് @ 4 %. 

4,800 + : 192 = " 4,992 . 
പകർപ്പ് - 2,400 + വാറ്റ് @ 4 %. 

2,400 + : 96 
= 2,496. 


Last date and time for sale of tender form 
27 -11- 2012, 4 p . m . 


Due date and time for receipt of tenders — 28 -11- 2012 , 
4 p . m . 

- Date and time for opening of tenders - 29- 11- 2012 , 
11 a . m . 

Date upto which the rates are to be firm for 
acceptance — 31 - 3 - 2013. 


Designation and address of the Officer from whom 
the tender forms are to be obtained and to whom the 
tenders are to be submitted — The Director, Animal 
Husbandry Department, Vikas Bhavan , P. O . Box No. 5403 , 
Thiruvananthapuram - 695 033 . 


കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ 2012 - 13 സാമ്പത്തിക 
വർഷത്തെ ഉപയോഗത്തിനായി രണ്ട് അൾട്രാസൗണ്ട് സ്കാനർ 
വാങ്ങു ന്ന തിന് മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ള മുദ്രവച്ച് 
ദർഘാസുകൾ 2 കവർ സിസ്റ്റത്തിൽ ക്ഷണിക്കുന്നു . 


കവർ “ എ യിൽ ഉള്ളടക്കം ചെയ്യേണ്ട രേഖകൾ 


ഉപകരണത്തിന്റെ സ്പെസിഫിക്കേഷൻ ( വില ഒഴികെ ) 
ഉപകരണം വിതരണം ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ 
വിവരങ്ങൾ. 


ദർഘാസ് ഫോറം വിൽപ്പന അവസാനിക്കുന്ന തീയതിയും 
സമയവും -- 27 - 11- 2012 , 4 മണി. 


പൂരിപ്പിച്ച ദർ ഘാസുകൾ സ്വീകരിക്കുന്ന അ വ സാന 
m1001020 W2W010 — 28 - 11 -2012 , 4 om . 

ദർഘാസ് തുറക്കുന്ന തീയതി യും സമ യ വും - 
29 - 11 - 2012, 11 am . 


ദർ ഘാ സിൽ പറയുന്ന ഇന ത്തിന്റെ നിരക്കുകൾ 
mleimlocons NOQjólw31 - 3 - 2013 . 


പൂരിപ്പിച്ച ദർഘാസുകൾ അയയ്ക്കേണ്ട മേൽവിലാസം - 
ഡ യ റ ക് ടർ, മൃഗ സം രക്ഷണ വകു പ്പ് , വികാസ് ഭവൻ, 
1 . M . Mm ) 5403, MOJIMM01300. 


SPECIFICATIONS 
Dedicated vetarinary High performance , Premium , 
Professional, Efficient, Ergonomic color doppler Ultrasound 
diagnostic system with 

High Resolution 15" CRT monitor 
Pulse Wave Doppler 
HPRF 
Color Doppler Flow Imaging 
Regional Acoustic Zoom 
Power Doppler Flow Imaging 
Directional Power Doppler Flow Imaging 
Tissue harmonic Imaging 
Trapezoidal Imaging 
i Touch TM Automatic image optimization 
120 GB hard disk with DVD drive , real time storage 
of still and cine loop offline measurement 
possibilities on recalled images . 
CD - R / W and USB ports 
Measurement and calculation software packages 
( Veterinary ) 
User -define keyboard 
Standard 3 probe connectivity 
Appropriate OS 
AVI/CIN format cine, M /PW cine save, editable 
cine 
Total power consumption should be less than 1kva 
Cardiac probe (micro convex with frequency 2 to 5 
MHz) 
Convex array transducer (2.5/3.5 /5.0/H4 .6 /H6 .0MHZ ) 
Transvaginal probe with operating bandwidth 
frequency 5 to 8 MHz for small and large animals. 
US guided biopsy needle 
Suitable UPS with backup of 30 min 

SPECIAL CONDITIONS 
1. The equipments should have a minimum warranty 

period of two years from the date of installation . 
2 . The rates quoted should be inclusive of all taxes 

and other charges . 


3. The rates quoted should be as a single unit in 

Indian Currency ( rate during the warranty period 
and that including 3 and 5 years of AMC / 
Comprehensive AMC should be noted separately ), 
and payment will be made in Indian Currency only . 
The specification of the equipment and accessories 

to be detailed . 
4. Brochures and other details should be 

incorporated . 
5 . The security deposit furnished will be released 

only after satisfactory completion of the contract. 
6 . The rates should be for delivery F . O . R . 

destination . Despatch rates offered by the firms are 
not acceptable and such tenders will be summarily 

rejected . 
7. The successful tenderers should complete all 

supplies within the stipulated time stated in the 
supply orders. No extension of supply period will 

be granted . 
8. The Director of Animal Husbandry reserves all 

rights to cancel the tender without assigning any 

reason thereof. 
9. The Director of Animal Husbandry on his authority 

has the right to inspect the manufacturing unit . 
10. Payment will be made only after satisfactory 

installation of the items. 
11. The only jurisdiction for any dispute regarding this 

purchase will be at Thiruvananthapuram . 
12. The photocopies of the documents produced along 

with the tender should be attested by a Gazetted 

Officer. 
13. If any of the dates scheduled is declared as 

holiday (local/General), tenders will be opened on 

the next working day at the same time. 
14 . The item is to be supplied at the Districts as 

specified in the supply order. 
15. The Director of Animal Husbandry reserves the 

right to delete or waive any of the above Special 
Conditions. 


Office of the Director of 
Animal Husbandry, 
Vikas Bhavan , 
Thiruvananthapuram . 


(Sd.) 
Director of Animal Husbandry. 


RE - TENDER NOTICE 

[No. XIX / 2012 -13 ] 
No. B - 1505 /2012 . 

11th October 2012. 
Sealed competitive tenders are invited for 
the purchase of the following items to the Institute 
of Animal Health and Veterinary Biologicals , Palode , 
Pacha P.O ., Thiruvananthapuram . 


1 . Aluminium box — 51 Nos . 
2 . Aluminium Trolly — 5 Nos. 

The tender should be superscribed “ Tender 
No . XIX /2012 - 13 - Supply of Aluminium boxes , 
Aluminium Trolleys ” and should be addressed to the Director, 
Institute of AnimalHealth and Veterinary Biologicals , Palode, 
Pacha P . 0 ., Thiruvananthapuram , Kerala , Pin - 695 562 . Last 
date for the receipt of the tender is 27 - 11 - 2012 at 11 a . m . Late 
tenders will not be accepted . The tenders will be opened at 
11 .30 a. m . on 27 - 11 - 2012 in the presence of the tenderers or 
their authorised representatives who may be present at 
that time. 

Intending tenderers may apply to the Director, Institute 
of Animal Health and Veterinary Biologicals , Palode , 
Pacha P. O ., Thiruvananthapuram , Pin -695 562 for obtaining 
the prescribed tender form on which the tender should be 
submitted . Application for the tender form should be 
accompanied by a cash remittance of 400 (Four hundred 
only ) and VAT 5 % which is the price fixed for a set of tender 
form and which is not refundable. The tender forms are not 
transferable. Sale of the tender formswill be closed at 3 p . m . 
on 26 - 11 - 2012 . Those who have wish to get the tender form 
by postmay sent \ 500 (Five hundred only) by M . O .which 
includes cost, taxes, postal charges etc . Cheques , Postal 
Stamps, Demand Drafts etc . will not be accepted towards the 
cost of tender forms. The form will not sent by V . P. P . 
Duplicate forms if required will be issued at 200 ( Two 
hundred only) and VAT 5 % extra per copy. 

Further details if any can be had from this office on 
all working days during office hours . 


ഓഫ്അനിമൽ ഹെൽത്ത്ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, 
പാലോട്, പച്ച പോസ്റ്റ്, തിരുവനന്തപുരം, കേരളം, പിൻ- 695 562 
എന്ന വിലാസത്തിൽ രേഖാമൂലം അപേക്ഷിക്കേണ്ടതാകുന്നു . 
ഇങ്ങ നെ യുള്ള അ അ ക്ഷയോടൊപ്പം ഫോറ വി ല യാ യി 
നിശ്ചയിച്ചിട്ടുള്ള 400 ( നാനൂറ് മാത്രം) - 5 % നികുതിയും 
ചേർത്ത് പണമടച്ചതിന്റെ രസീതുകൂടി ഹാജരാക്കേണ്ടതാകുന്നു. 
- ഈ തുക മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
26 - 11- 2012 പകൽ 3 മണിക്ക് നിർത്തൽ ചെയ്യുന്ന താ ണ് . 
ദർ ഘാസ് ഫോറം തപാ ലിൽ ലഭി ക്ക ണ മ ന്നു ള്ള വർ 

ഫോറവിലയും നികുതിയും തപാൽ ചാർജ്ജും അടക്കം - 500 
(അഞ്ഞൂറ്മാത്രം) മണി ഓർഡറായി മേൽപ്പറഞ്ഞ വിലാസ 
ത്തിൽ അയച്ചുതരേണ്ടതാണ്. ഫോറവിലയായി ചെക്കുകൾ, 

ഡിമാന്റ് ഡാഫ്റ്റു കൾ, തപാൽ സ്റ്റാമ്പു കൾ മുത ലാ 
- യവ സ്വീകരിക്കുന്നതോ ഫോറം വി . പി. പി . ആയി അയയ്ക്ക 
ന്നതോ അല്ല. ദർഘാസ് പ്രമാണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആവ 
ശ്യമുള്ളവർ പ്രതി ഒന്നിന് 200 ( ഇരുന്നൂറ്മാത്രം) - 5 % 
നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 
Office of the Director, 
Institute of Animal Health and 
Veterinary Biologicals, 
Palode, Pacha P. O ., 

( Sd.) 
Thiruvananthapuram . 

Director. 


- ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച , തിരുവനന്തപുരം എന്ന 
സ്ഥാപനത്തിലെ ആവ ശ്യ ത്തിലേ ക്കായി താഴെ പറയുന്ന 
സാധനങ്ങൾ നൽകുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


1. അലുമിനിയം ബോക്സ്സ് 


- 51 എണ്ണം. 


- 2. അലുമിനിയം ട്രോളി - 5 എണ്ണം. 

ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിനുപുറത്ത് “ദർഘാസ് 
നമ്പർ 19 / 2012 - 13 അലുമിനിയം ബോക്സസ് , അലുമിനിയം 
ടോളീസ് എന്നിവ നൽകുന്നതിന് എന്ന് രേഖപ്പെടുത്തി 
ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് 
വെറ്ററി നറി ബയോളജിക്കൽസ്, പാലോട്, പച്ച പോസ്റ്റ്, 
തിരുവനന്തപുരം, കേരളം, പിൻ - 695 562 എന്ന വിലാസത്തിൽ 
നൽ കേ ണ്ട താ കു ന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 27 - 11- 2012 പകൽ 11 മണിവരെയാണ്. 
താമ സിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 
ദർഘാസുകൾ 27 - 11- 2012 പകൽ 11.30 മണിക്ക് ബന്ധപ്പെട്ട 
ദർഘാസുകാരനോ അംഗീകൃത ഏജന്റോ പ്രസ്തു ത 
സമയത്ത് ഹാജ രൂ ണ്ട ങ്കിൽ അവരുടെ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതാണ്. 


TENDER NOTICES 

[ No. XX /2012 -13 ] 
No . B - 2702/2012 . 

- 15th October 2012. 
Sealed competitive tenders are invited for 
the purchase of Process Chiller for Virtis Ultra 25 
EL Freeze dryer - 1 Unit to the Institute of Animal Health 
and Veterinary Biologicals , Palode , Pacha P . 0 ., 
Thiruvananthapuram . 

The tender should be superscribed “ Tender 
No. XX / 2012 - 13 — Supply of Process Chiller for Virtis Ultra 
25 EL Freeze dryer” and should be addressed to the 
Director, Institute of Animal Health and Veterinary 
Biologicals , Palode, Pacha P . O ., Thiruvananthapuram , 
Kerala, Pin -695 562 . Last date for the receipt of the tender 
is 27 - 11- 2012 at 11 a . m . Late tenders will not be accepted . 
The tenders will be opened at 12 noon on 27 - 11 - 2012 in 
the presence of the tenderers or their authorised 
representatives who may be present at that time. 

Intending tenderers may apply to the Director, Institute 
of Animal Health and Veterinary Biologicals , Palode, 
Pacha P. O ., Thiruvananthapuram , Pin -695 562 for obtaining 
the prescribed tender form on which the tender should be 
submitted . Application for the tender form should be 
accompanied by a cash remittance of ` 900 ( Rupees Nine 
hundred only ) and VAT 5 % which is the price fixed for a set of 
tender form and which is not refundable . The tender forms 
are not transferable . Sale of the tender forms will be closed 
at 3 p . m . on 26 - 11- 2012 . Those who have wish to get the 
tender form by post may sent 1, 050 ( Rupees One thousand 
and fifty only ) by M. 0 . which includes cost , taxes , postal 


ദർഘാസ് നൽകാൻ ആഗ ഹി ക്കു ന്ന വർ ദ ർ ഘാ സ് 
നൽകേണ്ട പ്രത്യേകമായ ഫോറത്തിന് ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് 


charges etc . Cheques, Postal Stamps, Demand Drafts etc. 
will not be accepted towards the cost of tender forms. The 
form will not sent by V.P.P. Duplicate forms if required will 
be issued at · 500 (Rupees Five hundred only ) and VAT 5 % 
extra per copy. 

Further details if any can be had from this office on all 
working days during office hours . 


ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് അനിമൽ ഹെൽത്ത് ആന്റ് വെറ്ററിനറി 
ബയോളജിക്കൽസ്, പാലോട്, പച്ച പോസ്റ്റ്, തിരുവനന്തപുരം 
എന്ന സ്ഥാപനത്തിലെ ആവശ്യത്തിലേക്കായി പ്രോസസ് ചില്ലർ 
ഫോർ വെർട്ടിസ് അൾട്രാ 25 ഇ എൽ ഫീസ് ഡ യർ 
1 യൂണിറ്റ് നൽകുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

- ദർഘാസ് ഉൾക്കൊള്ളുന്ന കവറിനുപുറത്ത് “ദർഘാസ് 
നമ്പർ 20 / 2012 - 13 പ്രോസസ് ചില്ലർ ഫോർ വെർട്ടിസ് അൾട്രാ 
25 ഇ എൽ ഫീസ് ഡ യർ നൽ കു ന്ന തിന് എന്ന് 
രേഖപ്പെടുത്തിഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട്ഓഫ് അനിമൽ 
ഹെൽത്ത് ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, പാലോട്, 
പച്ച പോസ്റ്റ്, തിരുവനന്തപുരം, കേരളം, പിൻ - 695 562 എന്ന 
വിലാസത്തിൽ നൽ കേ ണ്ട താ കു ന്നു . ദർഘാസുകൾ 
സ്വീകരിക്കുന്ന അ വ സാന തീയതി 27 - 11 - 2012 പകൽ 
11 മണിവരെ യാ ണ് . താമസിച്ച് ലഭിക്കുന്ന ദർഘാസുകൾ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ 27 -11- 2012 പകൽ 12 മണിക്ക് 
ബന്ധ പ്പെട്ട ദർഘാസുകാരനോ അംഗീകൃത ഏജന്റാ 
പ്രസ്തുത സമയത്ത്ഹാജരുണ്ടെങ്കിൽ അവരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറക്കുന്നതാണ്. 


ദർഘാസ് നൽകാൻ ആഗ ഹി ക്കു ന്ന വർ ദ ർ ഘാ സ് 
നൽകേണ്ട പ്രത്യേകമായ ഫോറത്തിന് ഡയറക്ടർ, ഇൻസ്റ്റിറ്റ്യൂട്ട് 
ഓഫ്അനിമൽ ഹെൽത്ത്ആന്റ് വെറ്ററിനറി ബയോളജിക്കൽസ്, 
പാലോട്, പച്ച പോസ്റ്റ്, തിരുവനന്തപുരം, കേരളം, പിൻ -695 562 
എന്ന വിലാസത്തിൽ രേഖാമൂലം അപേക്ഷിക്കേണ്ടതാകുന്നു . 
ഇങ്ങനെയുള്ള അപേക്ഷയോടൊപ്പം ഫോറവിലയായി നിശ്ചയി 
ച്ചിട്ടുള്ള 900 ( തൊള്ളായിരം മാത്രം) - 5 % നികുതിയും 
ചേർത്ത്പണമടച്ചതിന്റെ രസീതുകൂടി ഹാജരാക്കേണ്ടതാകുന്നു . 
ഈ തുക മടക്കി നൽകുന്നതല്ല. ദർഘാസ് ഫോറം കൈമാറ്റം 
ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപ്പന 
26 - 11- 2012 പകൽ 3 മണിക്ക് നിർത്തൽ ചെയ്യുന്ന താ ണ് . 
ദർഘാസ് ഫോറം തപാ ലിൽ ലഭി ക്ക ണ മ ന്നു ള്ള വർ 
ഫോറവിലയും നികുതിയും തപാൽ ചാർജ്ജും അടക്കം 1,050 
(ആയിരത്തി അമ്പത് മാത്രം) മണി ഓർഡറായി മേൽപ്പറഞ്ഞ 
വിലാസത്തിൽ അയച്ചു ത ര ണ്ട താ ണ് . ഫോറ വില യായി 
ചെക്കു കൾ, ഡിമാന്റ് ഡാഫ് കൾ, തപാൽ സ്റ്റാമ്പു കൾ 
മുതലായവ സ്വീകരിക്കുന്നതോ ഫോറം വി . പി . പി . ആയി 
അയയ്ക്കുന്നതോ അല്ല. ദർഘാസ് പ്രമാണങ്ങളുടെഡ്യൂപ്ലിക്കേറ്റ് 
ആവശ്യമുള്ളവർ പ്രതി ഒന്നിന് " 500 (അഞ്ഞൂറ്മാത്രം) 
5 % നികുതിയും അധികമായി നൽകേണ്ടതാകുന്നു . 


Office of the Director, 
Institute of Animal Health & 
Veterinary Biologicals, 
Palode , Pacha P. O ., 
Thiruvananthapuram . 


( Sd.) 
Director. 


